ഥ്‌ 





എം. കൃഷ്ണന്‍നായര്‍ 


സാഹിത്ചവാരഫസ്നം 


ര്‍ണ്ണം കൊണ്ടുണ്ടാക്കിയ ആഭര 
ന്ധം വെട്ടിത്തിളങ്ങുന്ന മുക്കു 
പണ്ടവും അറിവില്ലാത്ത സ്ര്തീ 
യുടെ കൈയില്‍ കൊടുത്തിട്ട്‌ ഏതെങ്കിലുമൊന്ന്‌ 
എടുത്തുകൊളളാന്‍ പറഞ്ഞാല്‍ അവള്‍ വ്യാജ 
വസ്തു കൈക്കലാക്കിയിട്ട്‌ സ്വര്‍ണ്ണാഭരണം 
തിരിച്ചുതരും. പണ്ട്‌ “സാററി'നെന്ന പേരില്‍ 
ഒതുതരം പട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കാണു 
മായിരിക്കുമത്‌ . നല്ല തുണികൊണ്ടോ നല്ല 
പട്ടുകൊണ്ടോ ബ്ഈസ്‌ തയ്ക്കാതെ കണ്ണഞ്ചി 
ക്കുന്ന ശോഭയുള്ള സാററിന്‍ അതിനുവേണ്ടി 
വാങ്ങിച്ചിരുന്നു അക്ഷരജ്ഞാനം കുറവായ 
സ്തീകള്‍. അഞ്ഞൂറു രൂപയുടെ കറന്‍സിനോട്ട്‌, 
്രഭ ചിന്തുന്ന അഞ്ച്‌ ഒററരൂപാ നാണയം ഇവ 
കുട്ടിയുടെ നേര്‍ക്കു നീട്ടു. അവന്‍ നാണയമെടുക്കും. 
നോട്ട്‌ ചുരുട്ടിക്കൂട്ടി ദൂരെയെറിയും. 
പി.കുഞ്ഞിരാമന്‍ നായരുടെ കവിത സ്വര്‍ണ്ണാ 
ഭരണമാണ്‌. അത്‌ ഇന്നാര്‍ക്കും വേണ്ട. മുക്കു 
പണ്ടങ്ങള്‍ക്കു സദൃശങ്ങളായ കവിതകളെ 
നെഞ്ചോടു ചേര്‍ക്കുന്നു പലരും. സരമ്യമായ 
ഭാഷയില്‍ പറഞ്ഞാല്‍ ഇതു സംസ്കാര 
ദാരിദ്ര്യമാണ്‌. മുക്കുപണ്ടമായ കവിതയെ ഉയര്‍ 
ത്തിപ്പിടിക്കുന്ന ഒരു സാഹിത്യകാരനോടു ഞാന്‍ 
ചോദിച്ചു. “താങ്കള്‍ ഉയര്‍ത്തുന്ന... എന്ന 
കവിയാണോ ശ്രേഷ്ഠന്‍ അതോ പി. കുഞ്ഞിരാമന്‍ 
നായരോ? കുഞ്ഞിരാമന്‍ നായര്‍ എന്ന്‌ 
അദ്ദേഹത്തിനു സമ്മതിക്കേണ്ടിവന്നു. എന്നിട്ടു 
രക്ഷപ്പെടാനായി ഇങ്ങനെയും കൂട്ടിച്ചേര്‍ത്തു. 
"പക്ഷേ കുഞ്ഞിരാമന്‍ നായര്‍ക്ക്‌ ഒരു ചുഴിക്കുറ്റം 
വന്നുപോയി.” 


ബുക്കര്‍ സമ്മാനം നേടിയ 
നോവല്‍ 
യുദ്ധം സമ്രഗസ്വഭാവമുളള സത്യത്തിന്‍െറ 
ഭാഗികാംശം മാ(തമാണ്‌ . അതിനെ സ്ഥൂലീകരിച്ചു 
പ്രതിപാദിക്കുമ്പോള്‍ യുദ്ധത്തിന്‍െറ കെടുതികള്‍ 
ആരതകണ്ടു കണ്ടിട്ടില്ലാത്ത കേരളീയര്‍ക്ക്‌ സമ്പൂര്‍ 
ണ്ണങ്ങളായ അനുഭൂതികള്‍ ഇുനിക്കില്ല. മറെറാരു 


ഷലാകാമുദാ ജൂലായ്‌ 4, 1993 


പി. കുഞ്ഞിരാമന്‍നായരു 
ടെ കവിത സ്വർണ്ണാഭരണ 
മാണ്‌. അതു ഇന്നാര്‍ക്കും 
വേണ്ട. മുക്കുപണ്ടങ്ങള്‍ക്കു 
സദൃശങ്ങളായ കവിതകളെ 
നെഞ്ചോടു ചേര്‍ക്കുന്നു 
പലരും. സമയമായ ഭാഷ 
യില്‍ പറഞ്ഞാല്‍ ഇതു 
സംസ്‌കാര ദാരിദ്യമാണ്‌. 


724 





വിധത്തില്‍ പറയട്ടെ. പടിഞ്ഞാറന്‍ നാടുകളലു 
ളളവര്‍ ആ രപതിപാദനങ്ങള്‍ വായിച്ചുരസിക്കു 
ന്നതുപോലെ കേരളത്തിലുളുളവര്‍ രസിക്കുകയില്ല. |; 
പത്തൊന്‍പതാം ശതാബ്ദത്തിലെ രചനകളെ 
ഞാന്‍ വിട്ടുകളയുന്നു. ഈ ശതാബ്ദത്തിലെ 
‘From Here to Eternity’ (ജെയിംസ്‌ ജോണ്‍സ്‌), 
‘The Naked and the Dead (നോര്‍മന്‍ മെയ്ലര്‍), 1 
‘Slaughter House-Five’ (കര്‍ട്‌ വൊണഗററ്‌,']: 
‘catch 22’ (ജോസഫ്‌ ഹെല്ലര്‍) ഈ നോവലു |. 
കളെക്കുറിച്ച്‌ എന്തെന്തു (പശംസാ വചനങ്ങളാണ്‌ ം 
നിരൂപകര്‍ കോരിച്ചൊരിഞ്ഞിട്ടുളളത്‌ , ഈ ലേഖ |: 
കന്‍ ഇപ്പറഞ്ഞ നോവലുകള്‍ വായിച്ചിടുണ്ട്‌. 1; 
പാശ്ചാത്യരുടെ അനുഭൂതി മണ്ഡലത്തില്‍ 
രപവേശിക്കാനാവാതെ ഞാന്‍ പാരായണത്തിനു |, 
ശേഷം ആ നോവലുകള്‍ അടപ്ുവച്ചിടുണ്ട്‌ . |: 
പിന്നീടൊന്നു തുറന്നുനോക്കാന്‍ ധൈര്യപ്പെട്ടിട്ടു [: 
മില്ല. അല്ലെങ്കില്‍ ജീനിയസ്‌ അത്തരം വിഷയങ്ങളെ |: 
സാര്‍വജുനീനങ്ങളാക്കിത്തീര്‍ക്കണം. ജോണ്‍ |: 
സിനോ മെയ്ലര്‍ക്കോ വൊണഗററിനോ ഹെല്ലര്‍ 
ക്കോ ആ രപതിഭയില്ലതാനും. ബുക്കര്‍ സമ്മാനം 
നേടിയ ‘The English Patient” എന്ന നോവലിനെ | 
ക്കുറിച്ചും എനിക്കു പറയാനുള്ളത്‌ ഇതുതന്നെയാണ്‌. 1, 
(Michaef Ondaat്e എഴുതിയത്‌ .) ‘Profound, i’ 
beautiful and heart-quickening' എന്നു നോവ ) 
ലിസ്ററ്‌ റേറാണി രോറിസണും ‘The best piece 1. 
of fiction in English’. എന്നു നോവലിസ്‌ററ്‌ 
എഡ്മണ്ട്‌ വൈററും ‘Ama gic carpet of a novel’ 
എന്നു ജേണലിസ്ററ്‌ പികോ അയ്യരും പറഞ്ഞതു |. 
വിശ്വസിച്ചാണ്‌ ഞാന്‍ ഈ നോവല്‍ വാങ്ങിയതും | 
പ്രയാസപ്പെട്ടു വായിച്ചതും. വായിച്ചുകഴിഞ്ഞ്‌ |: 
‘egg-straw-ordinaനy’ എന്ന്‌ അവസാനത്തെപ്പുറ ; 
ത്തില്‍ ധര്‍മ്മരോഷത്തോടെ എഴുതിപ്പോയി. |: 
ഫ്ളോറന്‍സിലാണ്‌ കഥ നടക്കുന്നത്‌. രണ്ടാം |: 
ലോക മഹായുദ്ധം കഴിഞ്ഞകാലം. യുദ്ധം 
നടന്ന കാലത്ത്‌ ആശുപ്രതിയാക്കി മാററിയ ഒരു 
കെട്ടിടത്തില്‍ വിമാനാപകടത്തില്‍ കരിഞ്ഞ |. 
ശരീരവുമായി ഒരുത്തന്‍ കിടക്കുന്നതു നമ്മള്‍ |, 
ആദ്യമായി കാണുന്നു. അയാളെ ശൃശൂഷിക്കുന്നത്‌ |; 
ക്ാനഡക്കാരിയായ വിധവ ഹന. അധ്‌ടെ 
്രാവാജ്ജിയോ എന്നൊരു . കള്ളനും ഒരു & 


ഒറ്‌ 








സിക്കും (പഞ്ചാബുകാരന്‍) എത്തുന്നു. (കാവാ 
ജ്ജിയോവിന്‌ ശരീരം കരിഞ്ഞു കിടക്കുന്നവന്‍െറ 














രഹസ്യങ്ങളറിയാം. അവ അനാവരണം ചെയ്യുന്ന . 


വേളയില്‍ നോവലിന്‌ ഡിററക്ററീവ്‌ സ്വഭാവം 
കൈവരുന്നു. നേഴ്‌സായ ഹനയും സിക്കും 
അനുരാഗത്തില്‍ വീഴുന്നു. രോഗിക്കു ഹനയെ 
4 ഇഷ്ടമാണ്‌. പക്ഷേ അയാള്‍ കിടക്കുന്ന 
] ഭവനത്തില്‍ ഇരുട്ടു വീഴുന്നു. നൈരാശ്യത്തിന്‍െറ 
ഇരുട്ട്‌. ‘The villa drifts in darkness. In the 
hallway by the English patient's bedroom the 
last cand!e burns, still alive in the night. 
Whenever he opens his eyes out of sleep, he 
sees the old wavering yellow light.’ ഈ 
അന്ധകാരവും നിരാശതയും യുദ്ധത്തിന്‍െറ 
ഫലമാണെന്നു വരുത്താനാണ്‌ നോവലിസ്റ്റിന്‍െറ 
ആഗ്രഹം. അതു നന്ന്‌. പക്‌ ഷേ അദ്ദേഹത്തിന്‍െറ 
കാവ്യാത്മക ഭാഷ നോവലിന്‍െറ അര്‍ത്ഥന 
കള്‍ക്ക്‌ അനുരൂപമായി ര പവര്‍ത്തിക്കുന്നില്ല. 
മുട്ടയും വയ്ക്കോലുംപോലെ സാധാരണമായ 
നോവലാണിത്‌ . ഭാവനാത്‌ മകവും കലാത്മകവു 
മായ നോവലുകള്‍ക്കല്ല ബുക്കര്‍ സമ്മാനം 
ലഭിക്കാറ്‌. ഈ നോവലും സമ്മാനം നേടിയിരി 
ക്കുന്നു. 


വായനക്കാര്‍ അകലുന്നു. 


ആദദഹം പേരുകേട്ട ്രഭാഷകനായിരുന്നു. 
ഞാന്‍ അദ്ദേഹത്തോടൊരുമിച്ച്‌ ഏറെ സമ്മേള 
നങ്ങള്‍ക്കു പോയിട്ടുണ്ട്‌. പക്ഷേ ഒടുവിലൊടു 
വില്‍ അദ്ദേഹവും കൂടിയുണ്ടെന്നറിഞ്ഞാല്‍ 
പ്രഭാഷണത്തിനു ക്ഷണിക്കാന്‍ വരുന്നവരോടു 
അസാകര്യമുണ്ടെന്നു പറഞ്ഞ്‌ ഞാന്‍ ഒഴിഞ്ഞു 
കളയുമായിരുന്നു. കാരണം അദ്‌ ദേഹം പ്രഭാഷണ 
വേദിയില്‍ കയറിയാല്‍ ഒരിക്കലും അവിടെനിന്ന്‌ 
ഇറങ്ങുകയില്ല എന്നതായിരുന്നു. ചൈനയുടെ 
ആ്രകമണത്തില്‍ നിന്നു കുമാരില ഭട്ടനിലേക്ക്‌ 
അദ്ദേഹത്തില്‍ നിന്നു രാമാനുജുനിലേക്ക്‌, 
രാമാനുളൂനില്‍നിന്ന്‌ നെഹ്‌ റുവിലേക്ക്‌. ഇങ്ങനെ 
ഹനുമാന്‍ ചാട്ടങ്ങള്‍ ചാടി രണ്ടുമണിക്കൂര്‍ 
“ഓറല്‍ ഡയറിയ” നടത്തും അദ്ദേഹം. 
ഒരിക്കല്‍ അദ്‌ദേഹവുമൊരുമിച്ചു വര്‍ക്കലെപ്പോയി 
ഞാന്‍ (പ്രഭാഷണത്തിനായി. വിദ്യാലയമാണ്‌. 
ദൂരെനിന്ന്‌ എത്തുന്ന കൂട്ടികളാകെ എഴുന്നേററു 
പോയി. മററാളുകള്‍ ഓരോരുത്തരായി സ്ഥലം 
വിട്ടു. ഒടുവില്‍ “മൈക്ക്‌” കൊണ്ടുവന്നവര്‍ 
മാശ്രമുണ്ട്‌. ഹെഡ്മാസ്ററര്‍ വാചികാതിസാരം 
തന്‍റ മേല്‍ വീഴാതെ മാറിനില്ക്കുന്നു. 
പ്രഭാഷകന്‍ മൈക്കിന്‍െറ ഉടമസ്ഥനെ നോക്കി 
ശങ്കരാചാര്യര്‍ (പച്ഛന്നബുദ്ധനായതെങ്ങനെ 
യെന്ന്‌ വിശദീകരിച്ഛതുടങ്ങി. അയാള്‍ കുറെനേരം 
,തലതാഴ്ത്തിയിരുന്നിട്ട്‌ എഴുന്നേററങ്ങുപോയി. 
അതിനുശേഷം ശുന്യാകാശത്തെ നോക്കി പതി 
നഞ്ചു മിനിററുകൂടി മാതമേ (പദാഷകന്‍ 
്സംഗിച്ചുളളു. നമ്മള്‍ പറയുന്നതില്‍ അന്യന്‍ 
മനസ്സിരുത്തുന്നില്ലെന്നു വന്നാല്‍ അതിനെക്കാള്‍ 
ദയനീയമായി മറെറന്തുണ്ട്‌ ? ഇതിനു. തുല്യമായ 
അനുഭവങ്ങള്‍ സാഹിത്യ അക്കാദമിയുടെ നിര്‍വാ 
ഹക സമിതികളില്‍ എനിക്കുണ്ടായിട്ടുണ്ട്‌ . 
അക്കാലത്ത്‌ ഹെഡ്മിസ്രറ്റസായിരുന്ന ശ്രീമതി 





62 
























(പഭാവര്‍മ്മ 


നമ്മള്‍ പറയുന്നതില്‍ 
അന്യന്‍ മനസ്സിരുത്തുന്നി 
“ ല്ലെന്നു വന്നാല്‍ അതിനെ 
ക്കാള്‍ ദയനീയമായി മറെറ 
ന്തുണ്ട്‌ ? ഇതിനു തുല്യമായ 
അനുഭവങ്ങള്‍ സാഹിത്യ 
അക്കാദമിയുടെ നിര്‍വാ 
ഹക സമിതികളില്‍ എനി 
ക്കുണ്ടായിട്ടുണ്ട്‌. 


“സ്ഥിരമായി പോകാതിരുന്നതുകൊണ്ട്‌ എന്നെ 


ശ്രഭാവര്‍മ്മയുടെ കവിത്വശക് തിക്കു നിദര്‍ശകം 


വത്സല കണ്ടിന്‍ഇന്‍സി, റെറന്‍ഡര്‍, ക്വെട്ടേഷന്‍; 
ഇവയെക്കുറിച്ച്‌ വാതോരാതെ സംസാരിക്കുമായി 
രുന്നു. സര്‍ക്കാര്‍ നിയമങ്ങളിലും സര്‍വീസ്‌ 
നിയമങ്ങളിലും തനിക്കുളള അപാരമായ 
പാണ്ഡിത്യം ശ്രീമതി അങ്ങനെ (പദര്‍ശിപ്പിച്ചു 
പോന്നു. ഞാന്‍ (പിന്‍സിപ്പലായിരുന്നില്ല. എങ്കിലും 
ദീര്‍ഫ്വകാലം രണ്ടു കലാശാലകളില്‍ എനിക്കു 
(പിന്‍സിപ്പലിന്‍െറ ചാര്‍ജ്‌ ജുണ്ടായിരുന്നു. 
കെ.എസ്‌.ആര്‍, ഫിനാന്‍ഷ്യന്‍ ആന്‍ഡ്‌ എക്കാണ്ട്‌ 
കോഡ്‌ , ഇവയൊക്കെ എനിക്കു ഹൃദിസ്ഥങ്ങ 
ളാണ്‌ . എങ്കിലും എന്‍െറ ആ അറിവ്‌ ഞാന്‍ 
പ്രദര്‍ശിപ്പിച്ചതേയില്ല. രണ്ടു മണിക്കൂര്‍, മൂന്നു 
മണിക്കൂര്‍ നേരം നീളുന്ന എക്‌സിക്യൂട്ടീവ്‌ 
കമ്മിററിയില്‍ വത്സലയുടെ പാരാവാര സദൃശ 
മായ ആധികാരിക വിജ്ഞാനം അലയടിക്കുന്നു 
വെന്നു കണ്ടപ്പോള്‍ ഞാന്‍ അതില്‍നിന്നു രക്ഷ 
നേടാനായി സാഹിത്യ അക്കാദമി മീററിങ്ങുകളില്‍ 
പോകാതെയായി. ആകെ മൂന്നുകൊല്ലമാണല്ലോ 
സാഹിത്യ അക്കാദമിയുടെ കാലയളവ്‌. ഞാന്‍ 
ഒരു കൊല്ലമേ അക്കാദമിയില്‍ പോയിട്ടുളളു. 


ബഹിഷ്കരിക്കാനായി ശ്രമം നടന്നെങ്കിലും 
അഭിവന്ദ്യനും സഹൃദയസ്‌ നേഹ പരത്രന്തനു 
മായ ശ്രീ.ററി.കെ. രാമകൃഷ്‌ ണന്‍ ആ യത്‌ നത്തെ 
തടഞ്ഞു. ഞാനേറെ സ്‌നേഹിക്കുന്ന വ്യക്തി 
യാണ്‌ അദ്ദേഹം. അതിരിക്കട്ടെ. നമ്മള്‍ 
പറയുന്നതു ചുററുമിരിക്കുന്നവര്‍ ശ്രദ്ധിക്കുന്നി 
ല്ലെന്നു കണ്ടാല്‍ നമുക്കു വലിയ വേദനയുണ്ടാകും. 
അവരുടെ വേദന നമ്മള്‍ അറിയുന്നില്ലെങ്കിലും 
ചിലപ്പോള്‍ നമ്മുടെ വേദനയുമാകും. 
്രതിരൂപാത്‌ മക കാവ്യങ്ങള്‍ വായിക്കുമ്പോള്‍ 

ഈ വേദനയാണ്‌ എനിക്ക്‌ . അലിഗറി (ലാക്ഷ 
ണികത്വം) എനിക്കു വേദന മാതമല്ല, വെറുപ്പും 
ഉണ്ടാക്കുന്നു. (പതിരൂപാത്മക കാവ്യങ്ങള്‍ 
രചിക്കുന്നവര്‍ അവരുടെ സ്വന്തം നിലയില്‍ 
വിദഗ്ദ്ധരാണ്‌; കാവ്യ,പചോദനമുളളവരാണ്‌. 
ശ്രീ്പഭാവര്‍മ്മയും അങ്ങനെതന്നെ. നല്ല കവി 
യാണ്‌ അദ്ദേഹം. ആ കവിത്വശക്തി മാതൃഭൂമി 
ആഴ്ചപ്പതിപ്പില്‍ അദ്ദേഹമെഴുതിയ “അര്‍ക്ക 
പൂര്‍ണ്ണിമ" എന്ന കാവ്യത്തില്‍ ദൃശ്യമാണ്‌. 
പക്ഷേ സൂര്യന്‍, സൂര്യപ്യരതന്‍ ഈ സിംബലുകള്‍ 
കൊണ്ട്‌ അദ്ദേഹം സൃഷ്ടിക്കുന്ന ലോകം 
എനിക്ക്‌ അനദിഗമ്യമാണ്‌ . 

**ജീവന്‍െറ കുളിരായ്‌ സൂര്യ 

ജാഗരം പെയ്തു നില്ക്കവേ 

സ്വപ്ന സന്നിഭമീ രത്ന- 

ഗര്‍ഭ, സംപൂര്‍ണ്ണകാമയായ്‌ 
എന്ന വരിയും അതുപോലുളള മററു വരികളും 


തന്നെ. എങ്കിലും സൂചകപദങ്ങള്‍ നല്കി 
കാവ്യവിഷയത്തിലേക്കു അനുവാചകനെ (പവേ.-- 
ശി തെ അയാളെ പ്രതിരൂപാത്മകത്വ 
ത്തിന്‍െറ ദൂര്‍്രഹതയാല്‍ അകററിനിറുത്തുന്ന 
ഇക്കാവ്യം പഭാഷകന്‍െറ കലണ്ടര്‍ നോക്കിയുള്ള 
(വാച്ച്‌ നോക്കിയല്ല) (പഭാഷണംപോലെ അനാ 
ദരണീയമാണ്‌ . [ആനക്കാരൃത്തില്‍ ഒരു ചേന 
ക്കാര്യം. സംസ്‌കൃത ഭാഷയുടെ രീതിയനുസരിച്ഠ 
പൂര്‍ണത എന്നു ണകാരത്തിന്‌ ഇരട്ടിപ്പു കൂടാതെ 
അച്ചടിക്കുന്നത്‌ മനസ്സിലാക്കാം (മലയാളത്തില്‍ 
ഇരട്ടിപ്പോടുകൂടിയാണ്‌ എഴുതാറ്‌). എങ്കില്‍പ്പിന്നെ 


കലാകൌമുദി ജൂലായ്‌ 4, 1993 

































































ച്ച്‌ അര്‍ക്ക ശബ്ദത്തില്‍ കകാരത്തിന്‌ ഇരട്ടിപ്പ്‌ 
എന്തിന്‌ ? സംസ്‌കൃതത്തില്‍ അര്‍ക ശബ്ദത്തില്‍ 


രീതിയനുസരിച്ച്‌ അച്ചടിക്കണം; അല്ലെങ്കില്‍ 
സംസ്കൃതത്തിലെ രീതിയനുസരിച്ച്‌ രണ്ടും 
കൂട്ടിക്കലര്‍ത്തി വായനക്കാര്‍ക്കു ചിന്താക്കുഴപ്പം 
ഉണ്ടാക്കരുത്‌ .] [വീണ്ടും ചേനക്കാര്യം. പൂര്‍ണ്ണം 
നിറഞ്ഞത്‌ . അത്‌ പൂര്‍ണ്ണതയാകാം. സംപൂര്‍ണ്ണത 
യാകാം. പരിപൂര്‍ണ്ണതയാകാം. എന്നാല്‍ ഫൂര്‍ണ്ണി 
മയ്ക്ക്‌ അര്‍യ്ഥം വേറെയല്ലേ? പൂര്‍ണ്ണിമാ, 
നിശാകദര ക്ലാഹീനേ സതിടചന്ഗ്രന്‍ കലാ 
ഹീനനായിരിക്കുമ്പോള്‍. വെജുത്ത വാവിനെയാണ്‌ 
പൂര്‍ണ്ണിമയെന്നു പറയുക. നൈഷധചരിത മഹാ 
കാവ്യം സര്‍ഗ്ഗം 2. ശ്ളോകം 76 നോക്കുക. 
"നിഖിലാന്നിശി പൂര്‍ണ്ണിമാ...”] 


* * od 


. (വീ ഭാവര്‍മ്മേയുടെ കാവ്യത്തെക്കുറിച്ചു 
നിര്‍വഹിച്ച സാമാന്യ (്പസ്‌താവങ്ങള്‍ ശ്രീമനോജ്‌ 
ജാതവേദര്‍ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍ എഴുതിയ 
പെസഹ എന്ന ചെറുകഥയ്ക്കും ചേരും. ഒരു 
വ്യത്യാസം മാശ്രം. പ്രഭാവര്‍മ്മ കവിയാണ്‌; 
മനോജ്‌ കഥാകാരനല്ല. ഒരമ്മ, മകന്‍, പരിചാരകന്‍, 
വീട്ടിന്‍െറ മുകളിലത്തെ നിലയില്‍ താമസിക്കുന്ന 
ഒരു ബീഭത്സ രൂപം ഇവരെക്കൊണ്ടു കഥാകാരന്‍ 
സൃഷ്ടിക്കുന്ന ലോകം ഭീതിദമെന്നേ പറയേണ്ടു. 
ഇത്തരം കഥകളെ 5൦3 (ന്നേട ആയി ഞാന്‍ 
കാണുന്നു. 


ചോദ്യം, ഉത്തരം 
41 
നിങ്ങള്‍ക്കു മലയാള ഭാഷ അറിഞ്ഞു 


കൂടെന്നു വത്സല ദേശാഭിമാനി പ്രതത്തിലൂടെ 


വൃക്തമാക്കിയിരിക്കുന്നല്ലോ. എന്തു പറ 
യുന്നു? 

' “ശരിയായിരിക്കാം. ഞാന്‍ ഇപ്പോഴും മലയാളം 
പഠിച്ചുകൊണ്ടിരിക്കുകയാണ്‌ . വിദഗ്ദ്ധമായി 
ഭാഷ ്പയോഗിക്കാന്‍ പഠിക്കുന്നതിനു മുന്‍പു 
തന്നെ ഞാന്‍ മരിച്ചുപോയേക്കാം. അൃതയ്ക്കു 
പായമുണ്ടെനിക്ക്‌ . വത്സല നല്ല മലയാളഭാഷ 
കൈകാര്യം ചെയ്യൂന്നുണ്ടാവാം. അതിനെക്കാ 
ളേറെ അവര്‍ക്ക്‌ അവഗാഹമുളളത്‌ ക്യൂററ്‌ 
സേയുടെ കൃതികളിലാണ്‌. ശ്രീ,രഫ്ലുരാമന്‍' 
നായര്‍ “പകല്‍ക്കൊളള്‌ ' എന്ന പേരില്‍ 
അത്‌ ദ്യവട-പത്ൃയം നല്കുമാറ്‌ മലയാള 
മനോരമ ദിനപ്രതത്തിലൂടെ സ്പഷ്ടമാക്കി 
യിരുന്നു. എന്‍െറ ദാഷയയെക്കുറിച്ച സത്യം 
പറഞ്ഞതിനു വത്‌ സലയ്ക്കു നന്ദി. വേറൊരു 
കയ്പുളള സത്യം ചൂണ്ടിക്കാണിച്ചതിന്‌ 
രഘുരാമന്‍നായര്‍ക്ക്‌ അഭിനന്ദനം.” 
"പ്രചാരണം, പ്രചാരണം എന്നു പറഞ്ഞു 
നിങ്ങള്‍ കുറെക്കാലമായി കുരയ്ക്കുന്നല്ലോ. 
(പചാരണം സാഹിതൃത്തിന്‍െറ അവിഭാജ്യ 
ഘടകമല്ലോ?'” 

“താങ്കള്‍ കഴുത്തിലെയും വദനത്തിലെയും 
മാംസപേശികള്‍ വ്രകിപ്പിച്ച്‌, വാലൊതുക്കി, 
കുത്തിയിരുന്ന്‌ അന്തരീക്ഷത്തിലെ ഒരു 
ഉപ്രഗഹത്തെ നോക്കി മോങ്ങുന്നത്‌ ഈ 
ചോദ്യത്തിലൂടെ ഞാന്‍ കേട്ടു. ്രചാരണ 


കലാകരമുദി ജൂലായ്‌ 4, 1993 


കകാരത്തിന്‌ ദ്വിത്വമില്ല. ഒന്നുകില്‍ മലയാളത്തിലെ [ 





പി. കുഞ്ഞുരാമന്‍നായര്‍ 


ഇതൊരു പേഴ്‌ സനല്‍ 
കോളമാണ്‌ . അതുകൊണ്ട്‌ 
കൂടക്കൂടെ “ഞാന്‍ ഞാന്‍ 


എന്ന ്രയോഗമുണ്ടാകും. 


ഈ ദോഷമൊരിക്കല്‍ 
നോവലിസ്‌ ററ്‌ സുരേ 
ന്ദ്രനെ ഞാന്‍ ചൂണ്ടിക്കാ 
ണിച്ചപ്പോള്‍ അദ്‌ ദേഹം 
പ്രോത്‌സാഹളജുനകമായി 
പറഞ്ഞു:- “പേഴ്‌ സനല്‍ 


-കോളമായതുതന്നെയാണ്‌ 


അതിന്‍െറ സവിശേഷത.” 





തന്നെയാണ്‌ അതിന്‍െറ സവിശേഷത. വായന 






“ ത്തിന്‍െറ Vio!en-നെയാണ്‌ ഞാന്‍ നിന്ദ 
ക്കുന്നത്‌. സമരേഷ്‌ ബോസ്‌ എന്ന്‌ മാര്‍ 
ക്സിസ്ററ്‌ കഥാകാരന്‍ തൂവല്‍ കൊണ്ടു 
സ്‌ പര്‍ശിക്കുന്നതുപോലെ, വെല്‍വെററ്‌ 
കൊണ്ടു തടവുന്നതുപോലെ (പചാരണം 
നടത്തും. അപ്പോള്‍ സ്പര്‍ശിക്കപ്പെടുന്നവനു 
സുഖം. ഗിഠിലഠദ-ല്‍ സുഖമില്ല, ദുഃഖമേയുളളു. i 
"ഈ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ജീവി ' 
തത്തെ എങ്ങനെ വിശേഷിപ്പിക്കാം?” 

“ഒരു ഇംഗ്ളീഷ്‌ പദംകൊണ്ട്‌; “ഡിസ്‌ 
ഗ്രേയ്സ്‌'.” 

"സുന്ദരിയായ ഭാര്യയുളളവന്‍ വൈരുപ്യ 
മുളളവളുടെ പിറകേ പോകുന്നതേന്തിന്‌ ₹ 
“സുന്ദരി അയാളെ സ്നേഹിക്കാത്തതു | 
കൊണ്ട്‌. വൈരുപ്യമുളളവള്‍ സ്നേഹിക്കു | 
ന്നതുകൊണ്ട്‌. 4 
“സ്ത്രീയുടെ നല്ല കാലമേത്‌ ? പീത്തക്കാല | 
മേത്‌?" 

"'അച്ഛനമ്മമാരോടു താമസിക്കുന്ന കയമാര 


























| 


കാലം നല്ലത്‌ . ദാമ്പത്യജീവിതം ചീത്തക്കാലം. | 
ദ ൃപിച്ചുകൊണ്ടുവന്ന്‌, ഒരു തെററും പെയ്യാത്ത 
എന്നെ എന്‍െറ ഭര്‍ത്താവ്‌ എന്ന നീചന്‍ 
മര്‍ദ്ദിക്കുന്നു. ഞാനെന്തു ചെയ്യണം സാറേ. 
എന്‍െറ പേരു വെളിപ്പെടുത്തരുതേ”" 
“പേരു മാററിയെഴുതാം. ഗ്രേസി അവന്‍െറ 
തുഖത്ത്‌ ഇടി കൊടുത്തിട്ട്‌ സ്വന്തം വീട്ടിലേക്കു 
പോകണം. ഈ (കുരമായ ദാമ്പത്യ ജീവിത 
ത്തെക്കാള്‍ കൊളളരുതാത്തതാണ്‌ സ്ര്രീവി 
മോചന (പസ്ഥാനം. അതുകൊണ്ട്‌ അതില്‍ 


ys 


ചേരരുത്‌ . നേരേ വീട്ടിലേക്ക്‌. 
*'വയലററ്‌ ലെഡുൂക്‌ ആരാണ്‌?” 

"അങ്ങനെ ഒരാളെ ഞാന്‍ കേട്ടിട്ടില്ല. ഷെനെ, 
സീമോന്‍ ദ ബോവ്വാര്‍ ഇവരെയെല്ലാം 
പരിചയമുണ്ടായിരുന്ന വിയോലത്‌ ലെദ്ര്യു 
ക്കിനെയാണോ നിങ്ങള്‍ ഉദ്ദേശിക്കുന്നത്‌? 
(Violette Leduc) അസാധാരണത്വം ആവഹിച്ചു 
ഫ്രഞ്ചെഴുത്തുകാരിയായിരുന്നു അവര്‍. അവ 
രുടെ 1൭ Batarde’, ‘Mad in Pursuit’ എന്നീ 
ആത്‌ മകഥാപരങ്ങളായ കൃതികള്‍ ഞാന്‍ 
വായിച്ചിട്ടുണ്ട്‌. അവര്‍ 1972-ല്‍ മരിച്ചു. 


ഭേദമാകാത്ത രോഗം 





ഇംതാരു പേഴ്‌സനല്‍ കോളമാണ്‌ . അതു 
കൊണ്ട്‌ കൂടക്കുടെ “ഞാന്‍, ഞാന്‍' എന്ന |: 
പ്രയോഗമുണ്ടാകും. ഈ ദോഷമൊരിക്കല്‍ |. 
നോവലിസ്ററ്‌ സുരേന്രദനെ ഞാന്‍ ചൂണ്ടി [: 
ക്കാണിച്ചപ്പോള്‍ അദ്‌ ദേഹം ഗ്രോത്‌ സാഹജുനക |. 
മായി പറഞ്ഞു:- “പേഴ്‌സനല്‍ കോളമായതു 


ക്കാരുടെ സദയാനുമതിയോടെ ഞാന്‍ സം ; 
കാര്യമെഴുതിക്കൊളളട്ടെ. ഗ്‌ ; 
മടഞ്ഞപ്പോള്‍ നിയമാനുസ്‌- 
ളില്‍ വിശ്വാസമില്ലാത്ത പു: 
(വിലാസിനി) എന്‍െറ വീട്ടി 7 
വാക്കുകള്‍ പറഞ്ഞു. എനിക്കു വഃ രീചയ 
മില്ലാത്ത കൈനിക്കര കുമാരപിള്ളഡ്യാര വഴുക്ക |. 
ലുളള വയല്‍വരമ്പിലൂടെ നടന്ന്‌ വീട്ടിലെത്തി |, 


















' ആശ്വാസം പകര്‍ന്നു. അവരൊക്കെ എത്ര 
നല്ലയാളുകള്‍. ബോംബെയിലോ മറേറാ താമസി 
ച്ചിരുന്ന ശ്രീമതി മാധവിക്കുട്ടി (കമലാദാസ്‌) 
എനിക്കെഴുതി രോഗം ഭേദമാകുന്നതിന്‌ ഒരു 
| കാലയളവുളളതുപോലെ ദുഃഖം മാറുന്നതിനും 
ഒരു കാലയളവുണ്ട്‌ എന്ന്‌ . വേറൊരു രീതിയില്‍ 
| മഹാകവി ജി.ശങ്കരക്കുറുപ്പു എഴുതി അറിയിക്ക. 
"നിങ്ങളുടെ വീട്ടില്‍ മരണം കൂടക്കൂടെ കയറി 
വരുന്നതില്‍ എനിക്കു ദുഃഖമുണ്ട്‌. മരണമുണ്ടാ 
യാല്‍ തത്ത്വചിന്തകൊണ്ട്‌ ദുഃഖ്രപവാഹത്തെ 
അണകെട്ടി നിറുത്തുന്നത്‌ നിഷ്രപയോജുന 
മാണ്‌ .' (ഓര്‍മ്മയില്‍ നിന്ന്‌ എഴുതുന്നത്‌) 
രോഗം ഭേദമാകുന്നതിന്‌ ഒരു കാലയളവു 
ണ്ടെന്നു മാധവിക്കുട്ടി പറഞ്ഞതു ശരി. പക്ഷേ 
രോഗാര്‍ത്തമായ കഥാസാഹിത്യത്തിന്‌ ആരോഗ്യം 
തിരിച്ചുകിട്ടുമോ? അതിനു കാലയളവുണ്ടോ? 
ദേശാഭിമാനി വാരികയില്‍ ശ്രീ.ടി.സി.ജോജി 
| എഴുതിയ ‘അയാളുടെ നഗരം'' എന്ന കഥ 
വായിച്ചപ്പോള്‍ മലയാള ചെറുകഥാ സാഹിത്യ 
ത്തിനു പിടിപെട്ട മഹാരോഗം ഒരിക്കലും 
ഭേദമാകുകയില്ലെന്നു എനിക്കു തോന്നിപ്പോയി. 
മകന്‍ അച്ഛനെ ദുഃഖത്തോടെ യാതയാക്കുന്നു. 
| വിദേശവാസം കഴിഞ്ഞ്‌ വളരെക്കൊല്ലത്തിനു 
ശേഷം അച്ഛന്‍ മകനെ കാണാനെത്തുമ്പോള്‍ 
അവന്‍ കോണ്‍ഗ്ഗസ്‌ നേതാവായി വിരാജിക്കുന്നു. 
അവന്‍െറ സമീപത്തു മദ്യവും മദിരാക്ഷിയും. 
തന്ത വഴിയില്‍ക്കിടന്നു ചാവുന്നു. കഥാരചന 
ഉദാത്തമായ രപ്രകിയയാണ്‌ . ജന്മനാ കഥയെഴു 
ത്തുകാരനായവനു മമ്യതമേ നല്ല കഥകള്‍ 
രചിക്കാനാവു. അല്ലെങ്കില്‍ ഇതുപോലെ മഹാ 
രോഗം പിടിപെട്ട കഥയെ ഉധകൃഷി 2: 
| വാരികയുടെ വെണ്‍ മയാര്‍ന്ന താളില്‍ കിടത്തിയിട്ട്‌ 
“ഇതിന്‍െറ സൌന്ദര്യം ആസ്വദിക്കൂ” എന്നു 
പറയേണ്ടതായിവരും. എന്താണ്‌ ഈ ഭര്‍ത്സനം 
എന്നു ചോദിക്കുന്നവരുണ്ടാകാം. എനിക്ക്‌ ഒരു 
| [മറുപടിയേയുളളു. അത്‌ ഇംഗ്‌ ളീഷിലാകട്ടെ. 
Mr. Joji, Your story is all a pack of lies. എവിടെ 
കലയുടെ വിശ്വാസ്യത ഇല്ലാതാകുന്നുവോ അവിടെ 
കള്ളമാണ്‌ ശീര്‍ഷമുയര്‍ത്തിനില്‍ക്കുന്നത്‌ . 





എവിടെയോ വായിച്ചത്‌ 
ഒരു കവി വിശന്നുതളര്‍ന്നു റോഡിലൂടെ 









ബുക്കര്‍ സമ്മാനം നേടിയ മൈക്കല്‍ 


ഓാരോ നാട്ടിനും അതി 
ന്‍േറതായ ജീനിയസ്‌ ഉണ്ട്‌. 
എന്‍െറ നാട്ടിന്‍െറ ജീനി 
യസ്‌ പാമ്പായി ഭൂമിക്കു 
ളളില്‍നിന്നു പുറത്തേക്കു 
വരുന്നു. 





2. Gita Mehta: A river Sutra 
3. Pablo Neruda: Isla Negra 





64 


NOW ON SALE 
1. UNDP: Human Development Report 1993 


4.. Fritjof Capra: Belonging to the Universe; New 
Thanking About God & Nature 


5. TN Krishnan: Development and Change; Essays in 
Honour of K N Raj 

6. N K Seshan: With Three Prime Ministers; Nehru; 
Indira & Rajiv 
14-54 BOOB 


6... Junction, THIRUVANANTHAPURAM-895 001. 


Phone: 78826, 78816. 





നടക്കുകയായിരുന്നു. ആ സന്ദര്‍ഭത്തില്‍ ഒരും 
രണ്ടുനിലക്കെട്ടിടത്തിന്‍െറ ഇന്നലിനരികില്‍ ഒരു 
വിധവ നില്ക്കുന്നത്‌ അയാള്‍ കണ്ടു. കവി 
ഷേര്‍ടിന്‍െറ ഏററവും 
നഷ്ടപ്പെട്ടതുപോലെ രണ്ടററവും കൂട്ടിപ്പിടിച്ച്‌ 


അവളോടു ചോദിച്ച. “ഒരു മൊട്ടുസൂചി 
തരാനുണ്ടോ?' സ്ര്രീ പറഞ്ഞു - “എന്‍െറ 
മേശയില്‍ കണ്ടേക്കും.” കവി അറിയിച്ചു;- 
“എന്നാല്‍ ഒരു വലിയ റൊട്ടിയില്‍ ആ 


_മൊട്ടുസൂചി കുത്തിവച്ച്‌ താഴോടു ഇട്ടുതരു.”” 

. 2. ഓരോ നാട്ടിനും അതിന്‍േറതായ ജീനിയസ്‌ 
ഉണ്ട്‌. എന്‍െറ നാട്ടിന്‍െറ ജീനിയസ്‌ പാമ്പായി 
ഭൂമിക്കുളളില്‍നിന്നു പുറത്തേക്കു വരുന്നു. 

3. ഇരുട്ട്‌ ഏതും വലിച്ചെടുക്കുന്നു. ഇനങ്ങള്‍, 
ശക്തികള്‍, അഗ്നികള്‍, മൃഗങ്ങള്‍, ഞാന്‍ 
ഇവയെല്ലാം എത്ര നിഷ്രപയാസമായിട്ടാണ്‌ 
അത്‌ വലിച്ചെടുക്കുക. ഒരു വലിയ ഉര്‍ജ്ജം 
എന്‍െറ സമീപത്തു നീങ്ങുന്നു. എനിക്കു 
രാരതികളില്‍ വിശ്വാസമുണ്ട്‌ . 

4. ഈശ്വരന്‍ ലോഹങ്ങളില്‍ ഉറങ്ങുന്നു, 
സസ്യങ്ങളില്‍ ഉണരുന്നു, മൃഗങ്ങളില്‍ നടക്കുന്നു, 
മനുഷ്യരില്‍ ചിന്തിക്കുന്നു. 

5. എന്‍െറ വാദങ്ങള്‍ക്കു മറുപടി പറയാന്‍ 
കഴിയാത്തവര്‍ക്ക്‌ എന്നെ തെറി പറയാനും 
അപകീര്‍ത്തിപ്പെടുത്താനും സ്വാത്രന്ത്യമുണ്ട്‌ . 


ഗതിവൈകല്യം 


ബ്വൂകകര്‍ സമ്മാനം കിട്ടിയ നോവലിനെക്കു 
റിച്ചു മുകളില്‍ എഴുതിയല്ലോ. കവറില്‍ അച്ചടിച്ചു 
വച്ച അത്യുക്തി കലര്‍ന്ന വാക്യങ്ങള്‍ പരസ്യങ്ങ 
ളാണെന്നു ഞാന്‍ മനസ്സിലാക്കി. ഇനി കവറില്‍ 
അച്ചടിച്ച വാക്യങ്ങളാല്‍ ഞാന്‍ വഞ്ചിതനാവുക 
യില്ല. വിശ്രംസേത്തിന്‍െറ നോവലിറെക്കുറിച്ചു 
ഇന്ത്യന്‍ പ്രതങ്ങളും വാരികകളും ചൊരിഞ്ഞ 
സ്തുതിവാക്കുകള്‍ കേട്ടു വിശ്വസിച്ച്‌ ആഞ്ഞുറു 
രൂപ കൊടുത്ത്‌ ഞാന്‍ ആ (ടാഷ്‌ വാങ്ങിച്ചു. ഇനി 
ഇന്ത്യന്‍ ജേണലുകളാല്‍ ഞാന്‍ വഞ്ചിക്കപ്പെടുക 
യില്ല. (പീതിഷ്‌ നന്ദി }llustrated Weekly-wes , 
പ്രതാധിപരായിരുന്ന കാലത്ത്‌ പറട്ടക്കഥകള്‍ '। 
അച്ചടിച്ചിട്ട്‌ അവയുടെ മുകളില്‍ അദ്ഭുതാവഹമായ 
കഥകള്‍ എന്നോ ചേതോഹരങ്ങളായ കഥകള്‍ ' 
എന്നോ ചേര്‍ക്കുമായിരുന്നു. ആ കഥകള്‍, 
വായിച്ച ഞാന്‍ ഇനി പററിക്കപ്പെടില്ല.! 
ശ്രീ.എം.ആര്‍. മനോഹരവര്‍മ്മയുടെ പറട്ടയില്‍ 
പറട്ടയായ 'ഓ ഡല്‍ഹി” എന്ന കഥയെ 
മനോഹരമെന്ന്‌ മുന്‍പുളള ലക്കം വാരികയില്‍ | 
വിശേഷിപ്പിച്ചിരുന്നു എന്നാണ്‌ എന്‍െറ ഓര്‍മ്മ. ' 
(ഓര്‍മ്മയില്‍ തെററുണ്ടെങ്കില്‍ ഈ വാക്യം 
പിന്‍വലിച്ചിരിക്കുന്നു.) ഇനി ഞാന്‍ അത്തരം; 
പസ്‌ താവങ്ങളെ വിശ്വസിക്കില്ല. അനുഭവ! 
മാണല്ലോ ഗുരു. ശോഭാഡേ എന്ന അശ്ലീല 
രചനക്കാരിയെക്കുറിച്ച്‌ 'റൈറമി'ല്‍ വന്ന ലേഖനം; 
വായിച്ചതിനുശേഷം ഞാന്‍ ആ വാരികയിലെ; 
-ഒരു ്രന്ഥനിരൂപണവും വായിച്ചിട്ടില്ല. അടുത്ത; 
കാലത്ത്‌ വിരകം സേത്തിന്‍െറ നോവലിനെക്കുറിച്ച്‌ | 
"ന്യൂസ്‌ വീക്ക്‌” എഴുതിയ .നിരൂപണം വായിച്ച! 
തിനുശേഷം ആ വാരികയും ഞാന്‍ കൈകൊണ്ടു 
തൊടാതെയായി. ഇപ്പോള്‍ The Economist’ 
വാരിക മാതം വായിക്കുന്നു. 



















കലാകനമുദ്‌ ജൂലായ്‌ 4, 1993 





മുകളിലുളള ബട്ടണ്‍ 








വിവാഹം നിശ്ചയിച്ച ങു പെണ്ണിന്‍െറ 
ആഭരണങ്ങള്‍ മോഷ്ടിച്ചുവിററ്‌ ഡല്‍ഹിയില്‍ 
വന്നു ദീപാളി കുളിക്കുന്ന മൂന്നു കള്ളന്‍ മാരുടെ 


നല്ല സാഹിത്യകാരന്മാര്‍ എപ്പോഴും ജനതയുടെ 
മുന്‍പിലായിരിക്കും നടക്കുക. മനോഹരവര്‍മ്മ 
കേരളീയരുടെ പിറകില്‍-വളരെപ്പിറകില്‍-ഏന്തി 
യേന്തി നടക്കുന്നു. പരസ്യത്തിന്‍െറ സ്നേഹ 
പൂര്‍വമായ “അപ്‌, അപ്‌ വിളികള്‍ ഉണ്ടായാലും 
അദ്‌ ദേഹത്തിന്‌ ജനതയുടെ മുന്‍പില്‍ കയറാന? 
വില്ല. പംഗുപാദന്‌ ഓടാന്‍ കഴിയുകയില്ലല്ലോ. 


സർക്കാരില്ല 


സപ: സി.പി. രാമസ്വാമി അയ്യര്‍ ദിവാനായി 
രുന്ന കാലത്ത്‌ നിയമസഭ വിക്ടോറിയ ജൂബിലി 
ററണ്‍ ഹോളിലാണ്‌ കൂടിയിരുന്നത്‌. ഒരുദിവസം 
ഫാനിന്‍െറ ഒരിതള്‍ ഇളകിത്തെറിച്ചു. ആര്‍ക്കും 
ആപത്തുണ്ടായില്ലെങ്കിലും ദിവാന്‍ എക്‌സിക്യുട്ടീവ്‌ 
എഞ്ചിനിയറെ സസ്പെന്‍ഡ്‌ ചെയ്തു. ഹജൂര്‍ 
കച്ചേരിയിലെ നാഴികമണി ഒരുദിവസം അങ്ങു 
നിന്നു. രണ്ടുദിവസം കഴിഞ്ഞിട്ടും അതു നന്നാക്കി 


16-0൦ പേജില്‍നിന്നും തുടര്‍ച്ച 
“വാങ്ങുകയും അക്കഥ പുറത്തു പറയുന്നത്വലെ 
ഭവിഷ്യത്തുകള്‍ക്കുമേല്‍ മേത്ത പര്യാലോചന 
നടത്തുകയുമായിരുന്നു ഈ മൂന്നു മാസമെന്ന, 
താണ്‌. 

രണ്ടായാലും, തന്‍െറ മേലുളള വന്‍ 
തിരിമറിക്കേസില്‍ നിന്നും രക്ഷപ്പെടാന്‍ 
സി.ബി.ഐയുടെ ഒരു ചോദ്യം പഴുതാക്കാന്‍. 
“മേത്ത വളരെ മുമ്പുതന്നെ ശ്രമിച്ചുതുടങ്ങിയി 
രുന്നു എന്നര്‍ത്ഥം. 

മറെറാന്ന്‌, സി.ബി.ഐ എന്തുകൊണ്ടീ 
സത്യവാങ്മൂലക്കഥ മൂടിവച്ചു എന്നതാണ്‌. 
ഒരുകോടിരൂപ പിന്‍വലിച്ചതോ അതേക്കുറിച്ച്‌ 
തങ്ങള്‍ക്ക്‌ നല്‍കിയ മറുപടിയെപ്പററിയോ 
| ജെ.പി.സിക്ക്‌ കൊടുത്ത മൊഴികളില്‍ 
സി.ബി.ഐ വൃക്തമാക്കിയിട്ടില്ല. ഈ പഴുതും 
മേത്ത സമര്‍ത്ഥമായി ഉപയോഗിച്ചു. എങ്ങ 
നെയും ജെ.പി.സിയെ ഈ വന്‍ തുകയുടെ 
കഥ ധരിപ്പിച്ചു കിട്ടിയാല്‍ സ്വാഭാവികമായും 
അവര്‍ മേത്തയോടു ചോദ്യമുന്നയിക്കുമല്ലോ. 
അതുതന്നെയാണ്‌ സംഭവിച്ചത്‌. ഇ്രയുംനാള്‍ 
അന്വേഷണം നടത്തിയിട്ടും ഈ വന്‍ തുക 
ഒററയടിക്ക്‌ പിന്‍വലിക്കപ്പെട്ടത്‌, ജെ.പി.സി 
യിലെ “ബുദ്ധിജീവി കളുടെ കണ്ണില്‍പ്പെട്ടിരു 
ന്നില്ല. ഒടുവില്‍ ഇസ്വന്ത്‌ സിംഗ്‌ (ബി.ജെ.പി) 
വഴിയാണാകഥ കമ്മിററിയറിഞ്ഞത്‌. ചോദ്യ . 
മുന്നയിച്ചപ്പോള്‍ മേത്ത അടവു 




























അംഗം വഴി പരസ്യമാക്കിയെടുക്കുകയാണ്‌ 
മേത്ത ചെയ്തത്‌ . ഇപ്പോഴും കളിയുടെ ചരട്‌ 
ഈ ദല്ലാളിന്‍െറ പക്കല്‍ തന്നെയാണെ 





കഥയാണ്‌ മനോഹരവര്‍മ്മ പറയുന്നത്‌ (കുങ്കുമം) . 








അവിടെനിന്നു സര്‍ക്കാര്‍ അച്ചുക്കൂടത്തിലേക്കു |. 
പോകുന്ന റോഡിന്‍െറ തുടക്കത്തില്‍ ഇടതു | 


൨൫൯റ വാദങ്ങള്‍ക്കു മറു 
പടി പറയാന്‍ കഴിയാത്ത 
വര്‍ക്ക്‌ എന്നെ തെറി പറ 
യാനും അപകീര്‍ത്തിപ്പെടു 
ത്താനും സ്വാത്രന്ത്യമുണ്ട്‌ . 





“ന്നര്‍ത്ഥം. റാവുവിന്‍െറ പച്ചയില്‍ മാര്രം 


പിടിച്ചുനില്‍ക്കുന്ന ഭരണകക്ഷിയെ ശിഥില 
മാക്കാന്‍ ബി.ജെ.പിക്കു കിട്ടുന്ന ഏററവും 
നല്ല ആയുധമാണല്ലോ കോഴക്കഥ. മേത്തയുടെ 
കളികളൊക്കെ ഫലിക്കുകയായിരുന്നു. 
എന്നാല്‍ ബ്ളാക്‌ മെയില്‍ ഭീഷണിക്ക്‌ 
കോണ്‍ഗ്രസ്‌ വഴങ്ങാതെ വന്നതോടെ ആരോ 
പണക്കഥ പുറത്തുവിടാന്‍ മേത്ത നിര്‍ബന്ധി 
തനായി. ജെ.പി.സിക്ക്‌ മുമ്പാകെ വ്യക്ത 
മാക്കാന്‍ വിസമ്മതിച്ച ഇക്കാര്യം പ്രതസമ്മേ 
ളനം നടത്തി വിളിച്ചുപറയുക വഴി യഥാര്‍ത്ഥ 
പ്രശ്‌നത്തിനൊരു പുകമറ സൃഷ്ടിക്കുക 
യാണിതിന്‍െറ യഥാര്‍ത്ഥ ലക്ഷ്യമെന്നു 


വരുന്നു. ഇവിടെ മറെറാരു ഗൌരവതരമായ . 


ഘടകം ഒളിഞ്ഞുകിടപ്പുണ്ട്‌. സ്വന്തം തടി 
രക്ഷിക്കാനുളള ത്രതപ്പാടു മാരതമായിരുന്നെ 


ങ്കില്‍ ഇതേ കോഴക്കഥ ബെ.പി.സിക്ക്‌ 


മുമ്പാകെ മേത്തയ്ക്കു പറയാമായിരുന്നു. 
അവരതാവശ്യപ്പെട്ടിട്ടും അങ്ങനെ ചെയ്യാതെ, 
പരസ്യമായ ആരോപണമുന്നയിക്കുന്നതില്‍ 
നിന്നും മേത്തയുടെ മാതം ആവശ്യമല്ല 
തെന്നുവരുന്നു. റാവുവിനെ അധികാരഭൃഷ്ട 
നാക്കാന്‍ ഉല്‍സുകരായ ഒരു വന്‍ ലോബിയുടെ 
മുഴുവന്‍ ചരടുവലികളാണിതിന്‌ പിന്നിലെന്നു 


നിരൂപിക്കേണ്ടിയിരിക്കുന്നു. ജസ്വന്ത്‌ സിംഗില്‍ - 
“തുടങ്ങി ഇന്നാട്ടിലെ വന്‍കിട വ്യവസായികളും 


ധനകാര്യ ദല്ലാളുമാരും ഉള്‍പ്പെടുന്ന അതി 
വിപുലമായ ഒരു ടീമിന്‍െറ ഷോര്‍വേഡു 


“മാ്രമാണ്‌ മേത്തയെന്നും. 


ഇക്കൊല്ലംതന്നെ 
ബി.ജെ.പി അധികാരത്തില്‍ വരുമെന്ന്‌ കഴി 
ഞ്ഞ ഡിസംബര്‍ മുതല്‍ക്കേ ബി.ജെ.പി 
നേതാക്കള്‍ പറഞ്ഞു നടക്കുന്നതിന്‍െറ പൊരു 
ഉം ഈ പശ്ചാത്തലത്തിലാണ്‌ അളക്കേണ്ടത്‌. 


മേത്തയെ മാപ്പുസാക്ഷിയാക്കി ഒരുകോടി 
യുടെ 


രഹസ്യം വെളിപ്പെടുത്തണമെന്ന്‌ 





യില്ല. അതിനോടു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്‍െറ - 
ജോലി പോയി. ്രീചിത്തിരതിരുനാള്‍ മഹാ |; 
രാജാവ്‌ ആറാട്ടിന്‌ എഴുന്നളളുമ്പോള്‍ അല്പം 
ചെളി ചവിട്ടാനിടയായി. കടപ്പുറത്തെ മണ്ണു 
വിരിച്ചു വെളളമൊഴിച്ചപ്പോള്‍ ഉണ്ടായ ഒരു 
ചെറിയ ചെളിക്കഷണത്തിലായിരുന്നു 
രാജാവിന്‍റെ കാലു പതിച്ചത്‌. അതുകണ്ട 
ദിവാന്‍ പി.ഡബ്ള്‍യു.ഡി സെക്ഷനാപ്‌:സറെ 
ഡിസ്മിസ്‌ ചെയ്തു. 





മഹാ 


ഇന്ന്‌ (11-6-93) ഞാന്‍ പുളിമൂട്ടിലെത്തി. | 























വശത്തുനിന്ന്‌ അസഹനീയമായ നാററം വ്യാപി 
ക്കുന്നുണ്ടായിരുന്നു. ഛര്‍ദ്ദിക്കാതിരിക്കാനായി 
ഞാന്‍ വേഗത്തില്‍ നടന്നു. അതിനുമുന്‍പ്‌ 
അന്വേഷണം നടത്തിയപ്പോള്‍ നാററം വളുരെ 
ദിവസങ്ങളായി ഉണ്ടെന്നാണ്‌ അവിടെയുള്ള |: 
പീടികയുടമസ്ഥര്‍ പറഞ്ഞത്‌. അവരൊക്കെ |. 
പരാതിപ്പെട്ടിടും ഫലമില്ല. ദുടഖത്തോടെയാണ്‌ | 
ഓരോ കടയുടമസ്ഥനും ഇക്കാര്യം എന്നെ 
| 


a 


ഈ നാററം ഇല്ലാതെയാകണമെങ്കില്‍ ഇവിടെ 
സര്‍ക്കാര്‍ ഉണ്ടാകണം. 








ബി.ജെ.പി മാത്രമാണ്‌ ആവശ്യപ്പെട്ടതെ 
ന്നോര്‍ക്കുക. ഈ രണ്ടു പോയിന്‍റുകള്‍ 
ബി.ജെ.പിയുടെ പങ്കിനെക്കുറിച്ച സംശയങ്ങള്‍ J 
ബലപ്പെടുത്തുന്നു. പൊരുത്തു പന്തിയില്‍ 
ബിഗ്ബുള്‍ ഒററക്കല്ലെന്നര്‍ത്ഥം, 

ഇവിടെ റാവു പണം വാങ്ങിയാലും | 
ഇല്ലെങ്കിലും സായ്പു പറയുമ്പോലെ the | 
damage has been done. മേത്തയുടെ 
ആരോപണം പിന്നീട്‌ ഒരു നുണക്കഥയായി 
തീര്‍ന്നാല്‍പ്പോലും സൃഷ്ടിക്കപ്പെട്ടുകഴിഞ്ഞ 
വൃണം, വൃണം തന്നെ. ഓഹരി കുംഭകോ 
ണത്തിലോ ഹര്‍ഷദ്‌ മേത്തയിലോ അല്ല 
അതിന്‍െറ പിറവി. 

തലങ്ങും വിലങ്ങും വ്യഭിചരിക്കപ്പെട്ടൊരു 
രാഷ്ര്രീയ വ്യവസ്ഥിതിയുടെ ശവപ്പെട്ടിക്കു 
മേലുള്ള അവസാന ആണിയടികളിലൊന്നാണ്‌ 
മേത്തയെ മുന്‍നിര്‍ത്തിയുളള ഈ രാഷ്രരീയാ 
ഭിചാരം. എന്‍െറയും നിങ്ങളുടെയും നിസ്വാര്‍ 
ത്ഥരായ പിതാമഹന്മാര്‍ സ്വയം ചമതയും 
ദര്‍ഭയുമായ്‌ രക്തപുഷ്പാഞ്ജലി ചെയ്തെ | : 
ടുത്ത ദേശമനഃസാക്ഷിയുടെ ഹോമതേജു 























- ആഭിചാരങ്ങള്‍ക്കായി ആവഹികച്ചെടുക്കുന്നത്‌ .! 
ഈ ആവഹനത്തിന്‍െറ പിത്തട്ടത്തകിടുകു, 
“ളാണ്‌ ബൊഫഹോഴ്സും ഫെയര്‍ഫാക്സും[' 
തൊട്ടൊടുവില്‍ കടപ്പ.ത കുംഭകോണത്തിലും [' 
മേത്തയിലും റാവുവിലുമെത്തി നില്‍ക്കുന്നത്‌. . 
ഈ ദുര്‍ഗ്ഗതിയുടെ എപ്പിത്താഫ്‌ എമേഴ്‌സണ്‍ | . 
എന്നേ കുറിച്ചിരുന്നു. 1: 
Democratic regimes of future will den 
generate into a rule of scoundrels. , 


ഇതിന്‍െറ തര്‍ജ്ജുമ കുറിക്കുന്നില്ല. കാരണം]. : 


















വാഹാ 
(©) തീരുമാനിച്ചിട്ടില്ല. മ്രന്തിയായിട്ടു 
വിവാഹം കഴിക്കാന്‍ ഞാന്‍ 


കാത്തിരിക്കുകയാണ്‌ . കല്യാണത്തിന്‌ രാജ്യ 
ത്തെ മുഴുവന്‍ 
ക്ഷണിക്കും. 
സുകുമാര്‍ അഴീക്കോട്‌ 
അഴീ്കോടിഒല്‍റ കല്യാണത്തിന്‌ ടോശീസ്പ്മ്ററ്ഥ 
യിയും ഡോസ്റേറാവ്സ്കിയും കന്ധാന്‍ദ്‌ സാക്ക്‌ 
സ്വമൊക്കെ വരാതിരിക്കില്ല. നമ്മുടെ ഭാഗ്യം. 
അവരെയൊക്കെ നമുക്കൊന്നു നേരില്‍ കാണാ 
മല്ലോ. 
ചി * af 
ഹിറ്ദു വര്‍ഗ്ഗീയത ഫാസിസത്തിന്‍െറ 
ര്്രദഭാവം സ്വീകരിച്ച ഈ സന്ദര്‍ഭത്തില്‍ 
പ്പോലും യാഥാര്‍ത്ഥ്യം അംഗീകരിക്കാന്‍ 
സി.പി.എമ്മും നമ്പൂതിരിപ്പാടും തയ്യാറാകു 
ന്നില്ല. 
കൊരമ്പയില്‍ അഹമ്മദ്‌ ഹാജി 
പററില്ല. അല്പം വര്‍ഗ്ഗീയതയില്ലാതെ ഒരു 
പാര്‍ട്ടിക്കും പുലര്‍ന്നുപോകാനാവില്ല. കൊരമ്പയില്‍ 
ഹാജിക്ക്‌ വര്‍ഗ്ഗീയത യുടെയും 'വര്‍ഗ്ഗ ത്തിന്‍െറയും 
ഇന്‍ഡ്യന്‍ സെന്‍സ്‌ അറിഞ്ഞുകൂടാ. 
ന്റ പ്പ വ 
ഗ്രുജറാത്തില്‍നിന്നു വീണ്ടുമൊരു ഉപ്പു 
സത്യാഗ്രഹം തുടങ്ങുന്നു. ഉപ്പുണ്ടാക്കാനുളള 
അവകാശത്തിനുവേണ്ടിയാണ്‌ നസ്വാത്രന്ത്യ 
സമരകാലത്ത്‌ ഗാന്ധിജി ഉപ്പുസത്യാഗ്രഹം 
നടത്തിയതെങ്കില്‍ സ്വത്രന്ത ഇന്ത്യയില്‍ 
നടക്കുന്ന ഉപ്പുസത്യാധഗഹം ഉപ്പു നിര്‍മ്മാണവും 
അതു കയററി അയയ്‌ ക്കാനുള്ള തുറമുഖ 
സൌകര്യവും വിദേശ കുത്തകക്കമ്പനിക്ക്‌ 
നല്കിയതില്‍ പ്രതിഷേധിച്ചാണ്‌. 
വാര്‍ത്ത 
ഗാന്ധിസം മരിച്ചെന്നാരു പറഞ്ഞു 7 
ന ന Rol 


തയ്യാറാണ്‌. തെററു ചെയ്താല്‍ അതു 








കോണ്‍ട്രാക്‌ ടര്‍മാരെയും' 


൨എനന്‍െറ പങ്ക്‌ ഞാന്‍ തിരുത്താന്‍: 


കാലഫൂട്ടത്തിലും തിരുത്തലുകള്‍ വേണ്ടിവരും. 
ചര്‍ച്ചയിലൂടെയാണ്‌ അതുവേണ്ടത്‌ . അല്ലാതെ 
തമ്മിലടിച്ച്‌ നശിക്കുകയല്ല. 
കേന്രദമന്തി എ.കെ. ആന്‍റണി 
കോണ്‍ിഗഗസ്തുകാരേ, കൂട്ടംകൂട്ടമായി സെയ്ന്റ്‌ 
ആര്റണിയുടെ പളളിയിലേക്കു ചോരുക. 


* * Ed 
അക)കാരക്കസേരകളും സ്ഥാനമാന 
ങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു പദ്ധതി 


മാരതമാണ്‌ കോണ്‍ഗ്ഗസ്തില്‍ (ഐ) ഇപ്പോള്‍ 


ഉണ്ടായിട്ടുള്ള ഐക്യം. 
രാമചന്ദന്‍ കടന്നച്ഛള്ളി 
അവര്‍ക്ക്‌ പങ്കുവയ്ക്കാന്‍ കസാരകളെങ്കിലു 
™ ~ * 
മുഖ്യമന്തിയുടെ പ്രവര്‍ത്തനശൈലിയോ 
തിരഞ്ഞെടുപ്പിലെ പൊലീസ്‌ ഇടപെടലോ 
ഒന്നും ഐകൃചര്‍ച്ചയില്‍ ഉന്നയിക്കപ്പെട്ടതേ 





യില്ല. അതൊക്കെ തെന്നല കമ്മിററി ചര്‍ച്ച 
ചെയ്തതാണ്‌ . 
വയലാര്‍ രവി 
ഈ തെന്നല ബാലകൃഷ്‌ണപിള്ള എന്നു 
പറയുന്നയാള്‍ ഒരു ഗംഭീര പാര്‍ട്ടിയാണല്ലോ. 
* * * 
ഞാഷമുംഴ്ച മുതല്‍ ടി.വിയില്‍ മഹാ 
ഭാരതം സംപ്രേഷണം ചെയ്യേണ്ടതായിരുന്നു. 
എന്നാല്‍ ബി.ജെ.പിക്ക്‌ അനുകൂലമായ അന്തരീ 
ക്ഷം ഉണ്ടാകുമെന്നുവച്ച്‌ അതു വേണ്ടെന്നു 
വച്ചു. മുസ്‌ലിം തീരവവാദികളെ ഭയന്ന്‌ 
ടി.വിയിലെ ബൈബിള്‍ പരമ്പര നിര്‍ത്തി. 
ടിപ്പുവിന്‍െറ പടവാളിന്‌ പക്ഷേ, പുനട്രപകാ 
"ശനത്തിന്‌ കുഴപ്പമില്ല. ഈ ഇരട്ടത്താപ്പു നയം 
ഒരു മതേതര രാഷ്രടത്തിന്‌ ഭൂഷണമല്ല. 
ഒ. രാജഗോപാല്‍ 
അച്ഛച്ചന്‍ ബി.ളു.പിയിലേക്കു വരാല്‍ സാദ്ധ്യ 
തയുണ്ടല്ലോ. 


പി * * 
കോണ്‍ഗ്രസ്സില്‍ നടന്നത്‌ മണ്ണാങ്കട്ടയും 
കരിയിലയും തമ്മിലുളള ഐക്യമാണ്‌ . കാററും 
മഴയും ഒന്നിച്ചുവന്നാല്‍ രണ്ടിന്‍െറയും സ്ഥിതി 


ഗാന്ധിയുടെ സ്വപ്നങ്ങള്‍ക്കു മൂര്‍ത്തരൂപം 





ട്‌ പ്‌ സമ്മതിക്കണം. അതാണ്‌ വിട്ടുവീഴ്ച. ഓരോ 2 









വ്യക്തമാകും. 






ജി. കാര്‍ത്തികേയന്‍ 
കരിയില ആന്‍റണിയായിരിക്കും. 
“x od ത്ന 
എഷ്ഡ്‌സിനു പ്രതിവിധി ചക്കപ്പഴത്തി 
ലുണ്ടെന്ന്‌ ഫ്രഞ്ചു ശാസ്ര്തജ്ഞന് മാര്‍. 
ചക്കപ്പഴത്തിലെ 'ജാക്കലീന്‍' എന്ന പദാര്‍ത്ഥ 
ത്തിന്‌ എയ്ഡ്‌സ്‌ രോഗത്തിനു കാരണക്കാ 
രായ എച്ച്‌.ഐ.വി രോഗാണുക്കളെ തടയാ 
നുള്ള കഴിവുണ്ടെന്ന്‌ ,ഫഞ്ച്‌ ശാസ്രതജ്ഞ 
ന്മാര്‍ നടത്തിയ പരീക്‌ ഷണങ്ങളില്‍ തെളി 
ഞ്ഞു. 












വാര്‍ത്ത 

ചക്ക നമ്മെ രക്ഷംപ്പെടുത്തുകതന്നെ ചെയ്യും. 
ചക്ക വിററ്‌ ഐ.എം.എഫിന്റെ കടം വീട്ടാം. 
ത്ന x of 

രാമരാജ്യം സ്ഥാപിക്കുക, മഹാത്മാ 








നല്കുക-ഇതാണ്‌ എന്‍െറ പാര്‍ട്ടിയുടെ 
ലക്ഷ്യം. 






എല്‍.കെ. അദ്വാനി 
ഇന്ത്യയിലുള്ള എല്ലാ പളളികളും പൊളിച്ചു 
നീക്കിയാലല്ലേ ഇതു കുഴിയു. 
* * x 
സ്വകാര്യമേഖലയില്‍ ലാഭകരമായി 
അപ്പോളോ ഹോസ്പിററല്‍ പോലുളള സ്ഥാപ 
നങ്ങള്‍ നടത്താമെങ്കില്‍ പളളിക്കുടങ്ങളുടെ 
കാര്യത്തിലും അതാകരുതോ? 
എം.പി. നാരായണപിളള 
വിദ്യാഭ്യാസ ചിന്തകനോ, അച്ചോളോയുടെ 
ഏജന്റോ? 














x of 
കേരള സാംസ്കാരിക രംഗം മന്ത്രി 
ടി.എം. ജേക്കബ്‌ രാഷ്രടീയവിമുക്തമാക്കി. 
പി. ഭാസ്കരന്‍ 
സാംസ്കാരിക വകുപ്പിന്റെ ചുമതല ഇന? 
ഭാസ്കരനെ ഏല്പിക്കാവുന്നതാണ്‌. 
of ത ചി 
അടുത്ത തിരഞ്ഞെടുപ്പിലും അധികാരം 
നിലനിര്‍ത്തുന്നതിനുവേണ്ടിയാണ്‌ കോണ്‍ 
ഗ്രസ്‌ ഗ്രൂപ്പുകള്‍ തമ്മില്‍ ഐക്യമുണ്ടാക്കി 
യത്‌. 















ഉമ്മന്‍ചാണ്ടി 


മുഖ്യമ്രന്ത? തന്നേ? 


Printed, Published and Edited by S. Jayachandran Nair on behalf of Kala Kaumudi 


Publications [Pvt] Ltd., at the Kala Kaumudi Press, Thiruvananthapuram. 




















